Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEON 


ര 


, നാ 


MENTO 


OF KER 

- 


| 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


11th August 2009 

2009 ആഗസ്റ്റ് 11 
20th Sravana 1931 
1931 ശ്രാവണം 20 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി - 1051/ 2009. 


- 2009 ജൂ 


ലൈ 13. 


3. ടെണ്ട ർ ഫോമിന്റെ വില 400 രൂപ + വിൽപ്പന 

നികുതിയായിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ 
ആ വ ശ്യ മു ള്ള വർ 500 രൂപ ക്യഷി ഡെ പട്ടി 
ഡ യ റ ക ടറുടെ പേരിൽ മണിഓർഡർ 
അയ യ് ക്കേ ണ്ട താ ണ്. തപാ ലിൽ ഉണ്ടാകുന്ന 
കാല താ മ സ ത്തിന് ഈ ഓഫീസ് ഉത്ത ര വാദി 
ആയിരിക്കുകയില്ല . 


മുണ്ടരി വിത്തു കൃഷിത്തോട്ട ത്തിൽ വിള വെടുത്ത് 
സൂക്ഷിച്ചിരിക്കുന്ന WCT ഇനത്തിൽപ്പെട്ട ഏകദേശം 25,000 
( ഇരുപത്തി അയ്യായിരം) എണ്ണം നാളികേരം ദർഘാസ്/ ലേലം 
അടി സ്ഥാ ന ത്തിൽ വില്പന നട ത്തു ന്ന തിന് 
തീരുമാനിച്ചിരിക്കുന്നു . 


പൂരിപ്പിച്ച ടെണ്ടർ ഫോമു കൾ “കൃഷി ഡെപ്യൂട്ടി 
ഡയറക്ടർ, വിത്തുകൃഷിത്തോട്ടം, മുണ്ടേരി പി . ഒ ., 
മല പ്പുറം ജില്ല - 679 334 എന്ന വിലാ സ ത്തിൽ 
സമർപ്പി ക്കേ ണ്ട തും കവ റി നു പു റത്ത് നമ്പർ 
“ സി . 1051/ 2009 പ്രകാരം WCT നാളികേരത്തിനുള്ള 
ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 27 - 8- 2009 - ന് പകൽ 1 മണിവരെ 
വിൽപ്പന നട ത്തു ന്നതും പൂരിപ്പിച്ച് ടെണ്ടർ 
ഫോമു കൾ അന്നുതന്നെ 3 മണിക്ക് മുമ്പായി 
തിരികെ സമർപ്പി ക്കേ ണ്ട തു മാ ണ്. അന്നു തന്നെ 
3.30 മണിക്ക് നടക്കുന്ന ലേലത്തിന് ശേഷം കൃഷി 
ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യ ത്തിൽ 

ടെണ്ടർ തുറന്നു പരിശോധിക്കുന്നതുമാണ്. 
2. നിരതദ്രവ്യമായി 2,500 (രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ 
3 മണിക്കു മുമ്പായി അടയ്ക്കേണ്ടതാണ്. 


5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെ (1/ 3 ) മൂന്നിൽ ഒരുഭാഗം അന്നു 
തന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
മുഴു വൻ സംഖ്യയും അടച്ച് നാളികേരം സ്വന്തം 
ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും നീക്കം 
ചെയ്യേണ്ടതുമാണ്. 


Gaz. No. 32 /2009/DTP (Agriculture ). 


114 


KERALA GAZETTE 


[PART III 


6. ടെണ്ടർ/ ലേലം ഉറപ്പിച്ച വ്യക്തി 50 രൂപ മുദ്രപത്രത്തിൽ 

ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലുള്ള കരാർ 
എഴുതി ഒപ്പിട്ട് ടെണ്ടർ / ലേല ദിവസം 
ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
10 . ടെണ്ടർ/ ലേലദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ടെണ്ടർ/ ലേലം നടത്തുന്നതായിരിക്കും. 


7. ടെണ്ടർ ഫോമിൽ ഒരു നാളി ക ര ത്തിന്റെ വില 
അക്ക ത്തിലും അക്ഷ ര ത്തിലും രേഖപ്പെടു 
ത്തേണ്ടതാണ്. 


8. ടെണ്ടർ/ ലേലം ഒറ്റക്കോകൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, 
മലപ്പുറം ജില്ല . 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


